C 


Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg. No. KL /TV ( N )/634/2012-14 


GOVERN 


, 
കക 


h 


സർക്ക 


കാർ 


NMENT OF 


KERALA 


tl cf Kk delv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 1 


2014 ജൂൺ 10 
10th June 2014 
1189 ഇടവം 27 
27th Idavam 1189 
1936 ജ്യേഷ്ഠം 20 
20th Jyaishta 1936 


23 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


ALAPPUZHA DISTRICT 

നോട്ടീസ് 
നമ്പർ കെ . 4465/ 07. 

2014 മേയ് 13 . 
- ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂർ ഡിവിഷന്റെ പരിധി 
യിൽ കാർത്തികപ്പള്ളി താലൂക്കിലെ കായംകുളം വില്ലേജിൽ 
റീ - സർവെ 142 / 42 - ൽപ്പെട്ട കാവ് പുറമ്പോക്കിൽ നിന്നും 
മുറിച്ച് മാറ്റിയ ആഞ്ഞിലി മരം (2 കഷ്ണങ്ങൾ) ടി സ്ഥലത്തു 
തന്നെ സൂക്ഷിച്ചിട്ടുള്ളതും ടി മരത്തിന്, ആലപ്പുഴ സോഷ്യൽ 

ഫോറസ്ട്രി ഡിവിഷൻ, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ 
വില നിശ്ചയിച്ചിട്ടുള്ളതുമാണ്. ടി മരക്കഷ്ണങ്ങൾ 15 -5 - 2010- ൽ 


ലേലം ചെയ്തിട്ടുള്ളതും ബഹു . ആലപ്പുഴ ജില്ലാ കളക്ടറുടെ 
1- 10 - 2010 - ലെ സി3 - 43970 / 10 നമ്പർ ഉത്തരവ് പ്രകാരം ടി 
ലേലം റദ്ദ് ചെയ്തിട്ടുള്ളതുമാണ്. ടി മരക്കഷ്ണങ്ങൾ 20-6 -2014 
രാവിലെ 11 മണിക്ക് ടി സ്ഥലത്ത് വെച്ച് പരസ്യ മായി 
പുനർലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ലേല 
വസ്തുക്കൾ ലേല ദിവസം രാവിലെ 10 മണി മുതൽ 11 മണി 
വരെയുള്ള സമയത്ത് ലേല ഉദ്യോഗസ്ഥന്റെ സാന്നിദ്ധ്യത്തിൽ 
കാണാവുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന 
ഓരോ വ്യക്തിയും താൻ സ്വന്തം നിലയ്ക്കാണോ 


KERALA GAZETTE 


[PART III 


അതോ മറ്റാരുടെയെങ്കിലും പ്രതിനിധിയായാണോ പങ്കെടു 
ക്കുന്നതെന്നും, ലേല വ്യവസ്ഥകൾ പ്രത്യക്ഷരം പാലിച്ചുകൊ 
ള്ളാമെന്നും ലേല ഉദ്ധ്യോഗസ്ഥനെ രേഖാമൂലം ധരിപ്പിക്കേ 
ണ്ടതും 2 ,000 നിരതദ്രവ്യമായി കെട്ടിവയ്ക്കേണ്ടതുമാണ്. 
പ്രതിനിധിയായി ലേലത്തിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ 
പ്രാതിനിധ്യം തെളിയിക്കുന്നിനുള്ള നിയമാനുസൃത രേഖകൂടി 
ഹാജരാക്കേണ്ടതാണ്. ലേല വ്യവസ്ഥകൾ ലംഘിക്കുകയോ 
പാലിക്കാ തിരിക്കുകയോ ചെയ്യുക എന്നീ കാരണങ്ങളാൽ 
ഏതെങ്കിലും വ്യക്തിയ്ക്ക് ലേലത്തിൽ പങ്കെടുക്കുന്നതിന് 
അയോഗ്യത കൽപ്പിക്കുവാൻ ലേല ഉദ്യോഗസ്ഥന്അധികാരം 
ഉണ്ടാ യി രി ക്കു ന്ന താ ണ് . മതി യായ കാരണം ഉണ്ടെന്ന് 
കാണുന്നപക്ഷം, തന്റെ യുക്തം പോലെ ലേലം മറ്റൊരു 
ദിവസത്തേക്ക് മാറ്റി വയ്ക്കു ന്ന തിന് ലേല ഉദ്യോഗസ്ഥന് 
അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. ലേലത്തിൽ ഏറ്റവും 
ഉയർന്ന തുക വിളിക്കുന്ന ആളിനൊഴികെ മറ്റെല്ലാവർക്കും 
ലേലം കഴിഞ്ഞാലുടൻ തന്നെ നിരതദ്രവ്യം മടക്കി നൽകുന്ന 
താ ണ് . ലേല ത്തിൽ ഏറ്റവും ഉയർന്ന തുക വിളിക്കുന്ന 
ആളുടെ പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും, 
അപ്പോൾ തന്നെ ടിയാൻ മുഴുവൻ ലേലത്തുകയും വിൽപ്പന 
നികുതിയും, വനവികസന നികുതിയും ഉൾപ്പെടെയുള്ള സംഖ്യ 
ഒടുക്കുവരുത്തേണ്ടതാണ്. ലേലത്തിന് നിയമാനുസൃതമുള്ള 
അന്തിമ സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചതിന് ശേഷം മാത്രമേ 
ലേല വസ്തുക്കൾ നീക്കം ചെയ്യാൻ പാടുള്ളൂ. ഉത്തരവിൽ 
സൂചിപ്പിക്കുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ ലേലവസ്തുക്കൾ 
നീക്കം ചെയ്യാതിരിക്കുകയാണെങ്കിലോ മറ്റ് ലേല വ്യവസ്ഥകൾ 
ഏതെങ്കിലും ലംഘിക്കപ്പെട്ടു എന്ന് ബോദ്ധ്യപ്പെടുകയാണെ 
ങ്കിലോ പുനർലേലം നടത്തുകയോ യുക്തമെന്ന് തോന്നുന്ന 
നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതായിരിക്കും. അപ്രകാരം 
പുനർ ലേലം നട ത്തേ ണ്ട തായി വന്നാൽ അതു മൂലം 
സർക്കാരിനുണ്ടാകുന്ന സകല കഷ്ടനഷ്ടങ്ങളും ചെലവുകളും 
ലേലക്കാരൻ അടച്ച നിരതദ്രവ്യത്തിൽ നിന്നും ക്രയവിലയിൽ 
നിന്നോ ഈടാക്കുന്നതാണ്. 


- ലേലം ചെയ്യുന്ന ആഞ്ഞിലി തടി വിവരപട്ടിക ചുവടെ 
ചേർക്കുന്നു . 


കമ 

- നീളം 
നമ്പർ 


വണ്ണം 


അളവ്- ഷെഡ്യൂൾ നിരക്ക് 


- 1 


9 ,770 


840 

സെ . മീ . 


170 

സെ . മീ . 


| 1.51 
ക്യൂ . മീറ്റർ 

0.396 
ക്യൂ . മീറ്റർ 


440 


9, 770 


സെ . മീ . 


120 

സെ . മീ . 


മുകളിൽ പഞ്ഞിരിക്കുന്ന വിവരങ്ങൾ ഈ ഓഫീസിൽ 
ലഭ്യമാ യിട്ടുള്ള ഔദ്യോഗിക രേഖകളിൽ നിന്നും ഉത്ത മ 
ബോധ്യത്തോടുകൂടി നൽകിയിട്ടു ള്ള താ ണ്. അവ യിൽ 
ഏതെങ്കിലും തെറ്റുകളോ പോരായ്മകളോഉണ്ടെങ്കിൽ അതിന് 
ലേല ഉദ്യോഗസ്ഥനോ സർക്കാരോ യാതൊരു കാരണവശാലും 
ഉത്ത ര വാ ദി യാ യി രി ക്കു ന്ന ത ല്ല . ലേലം സംബ ന്ധ മാ യ 
ഏതെങ്കിലും തർക്കം ഉണ്ടാകുന്നപക്ഷം അവയിൻമേലുള്ള 
അന്തിമ തീരുമാനം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടേതാ 
യിരിക്കും. ആയത് പാലിക്കുവാൻ വേലക്കാരൻ ബാദ്ധ്യസ്ഥനാ 
യിരിക്കും. മേൽപ്പറഞ്ഞവ കൂടാതെ കേരള സർക്കാരിന്റെ 
നിലവിലുള്ള പ്രസക്തവും ആവശ്യമായിട്ടുള്ളതുമായ എല്ലാ 
ലേല നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


റവന്യൂ ഡിവിഷണൽഓഫീസ്, 
ചെങ്ങന്നൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


